





en 





കോവിഡ്‌-1ട (എന്‍ കൊറോണ) വൈറസ്‌ വ്യാപന നിയന്ത്രണവും 
്രതിരോധവും - സംസ്ഥാന നിയന്ത്രണ സെല്‍ 
ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പ്‌ 


കേരള സര്‍ക്കാര്‍ 


കോവിഡ്‌-19 - വ്യാപാരസ്ഥാപനങ്ങളിലേയും, ഷോപ്പിംഗ്‌ മാളുകളിലേയും, 


ജീവനക്കാര്‍ എടുക്കേണ്ട മുന്‍കരുതലുകളുടെ മാര്‍ഗ്ഗരേഖ - സംബന്ധിച്ച്‌ 


നമ്പര്‍: 311/2020/ആരോഗ്യം. തീയതി 20 മാര്‍ച്ച്‌ 2020 


ലോകാരോഗ്യ സംഘടന അല്‍ അധികം രാജ്യങ്ങളെ ബാധിച്ച കോവിഡ്‌-ന്് എന്ന 
പകര്‍ച്ചവ്യാധിയെ മഹാമാരിയെന്ന്‌ പ്രഖ്യാപിച്ചു. ദുരിതബാധിത രാജ്യങ്ങളില്‍ നിന്നുള്ളവരുടെ 
വരവുമൂലം കേരള സംസ്ഥാനം രോഗനിയന്ത്രണ നടപടികളും രോഗ നിരീക്ഷണവും 
ശക്തിപ്പെടുത്തി. 


വ്യാപാര സ്ഥാപനങ്ങളിലെയും ഷോപ്പിംഗ്‌ മാളുകളിലേയും ജീവനക്കാര്‍ക്കുള്ള 
മുന്‍കരുതലുകള്‍ 


ര എല്ലാവിധ വ്യപാര സ്ഥാപനങ്ങളിലും കൈകഴുകുന്നതിനുള്ള സരാകര്യം സ്ഥാപന ഉടമ 
ഉറപ്പ്‌ വരുത്തുക 


ര ജീവനക്കാര്‍ തമ്മിലും ഉപഭോക്താക്കളുമായൂം സാമൂഹിക അകലം ( മീറ്റര്‍) 
പാലിക്കുന്നതിന്‌ ശ്രദ്ധിക്കുക 

ര കടകളുടെ പ്രവേശന കവാടത്തിലും കൌാണ്ടറുകളിലും ആവശ്യത്തിന്‌ ഹാന്‍ഡ്‌ 
ളു ലഭ്യമാക്കുകയും, ജീവനക്കാരും ഉപഭോക്താക്കളും ശരിയായ വിധത്തില്‍ 
ഉപയോഗിക്കുകയും ചെയ്യുക 

ൽ പേയ്മെന്റ്‌ കാണ്ടറുകളില്‍ ഇരിക്കുന്ന ജീവനക്കാരും ഇടപാടുകള്‍ നടത്തുന്ന 
ഉപഭോക്താവും ഓരോ പണമിടപാടിന്‌ ശേഷവും കൈകള്‍ സാനിടെറ്റസ്പര്‍ ഉപയോഗിച്ച്‌ 
വൃത്തിയാക്കേണ്ടതാണ്‌ 

. കൈകള്‍ കഴുകുക, ഹാന്‍ഡ്‌ റബ്ബ്‌ ഉപയോഗിക്കുക, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും 
തൂവാല ഉപയോഗിക്കുക. തുടങ്ങിയ സന്ദേശങ്ങള്‍ അടങ്ങിയ പോസ്റ്ററുകള്‍ സ്ഥാപനത്തില്‍ 
പതിപ്പിക്കുക 

ര കൈ കഴുകുന്ന സ്ഥലത്ത്‌ കൈ കഴുകുന്ന ഘട്ടങ്ങള്‍ കാണിക്കുന്ന പോസ്റ്ററുകള്‍ 
പതിപ്പിക്കണം 

ത പരമാവധി ഓണ്‍ലൈന്‍ പണമിടപാടുകള്‍ പ്രോത്സാഹിപ്പിക്കുക 

° കടയുടമ തൊഴിലാളികള്‍ക്ക്‌ രോഗലക്ഷണങ്ങള്‍ ഇല്ലായെന്ന്‌ ദിവസേന ഉറപ്പുവരുത്തണം. 

ര രോഗ ലക്ഷണങ്ങളുള്ള ജീവനക്കാര്‍ ജോലിക്ക്‌ വരാതിരിക്കാന്‍ സ്ഥാപന ഉടമ ശ്രദ്ധിക്കണം 


ര ഏതെങ്കലും വിധത്തിലുള്ള സമ്പര്‍ക്ക ചരിത്രം (011 19) ഉള്ള ജീവനക്കാര്‍ വീടുകളില്‍ 


Page 1lof2 





നിരീക്ഷണത്തില്‍ കഴിയേണ്ടതും ഈ വിവരം അടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിലും 
ജില്ലാ കണ്‍ട്രോള്‍ റൂമിലും അറിയിക്കേണ്ടതാണ്‌. തുടര്‍ നടപടികളുടെ ഭാഗമായി സ്ഥാപനം 
ആരോഗ്യ പ്രവര്‍ത്തകരുടെ നിര്‍ദ്ദേശ പ്രകാരം അടച്ചിടേണ്ടതൂമാണ്‌ 


ഓഈപചാരികതയുടെ ഭാഗമായി ഉപഭോക്താക്കളെ ഹസ്ത ദാനത്തിലൂടെ സ്വീകരിക്കുന്നതിനു 
പകരം നമസ്തേ പറഞ്ഞ്‌ / കൈ കൂപ്പി സ്വീകരിക്കുക 


സ്ഥാപനത്തില്‍ ദിശ, ജില്ലാ കണ്‍ട്രോള്‍ റൂമുകള്‍ എന്നിവയുടെ നമ്പറുകള്‍ 
പ്രദര്‍ശിപ്പിക്കണം 


ഇതുമായി ബന്ധപ്പെട്ട മറ്റ്‌ സംശയങ്ങള്‍ക്ക്‌ ദിശ ഫഹഫെല്‍പ്പ്‌ ലൈന്‍ നമ്പര്‍ (10560471 - 
552056) ബന്ധപ്പെടുക 





ിപ്പല്‍ സെക്രട്ടറി 


Page Zot2 





